Regn . No . KERBIL /2012 / 45073 

dated 5 -9 - 2012 with RNI 
| Reg. No. KL /TV( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERN 


കരള 


രള സർക 


കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ജൂൺ 27 
27th June 2017 
1192 മിഥുനം 13 
13th Mithunam 1192 
1939 ആഷാഢം 6 
6th Ashadha 1939 


Vol . VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


തൃശ്ശൂർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശ്രീമതി മിനി രവീന്ദ്രദാസ്, 
- ഡെപ്യൂട്ടി ഡയറക്ടർ, തൃശ്ശൂർ.) 


ആസ്തികളൊന്നും അവശേഷിക്കുന്നില്ലായെന്നും ബാധ്യതകൾ 
ഒന്നുംതന്നെ യി ല്ലാ യെന്നും സംഘം സമാ പ് തീ ക രണം 
സംബന്ധിച്ച് യാതൊരുവിധ അപ്പീലുകളും നിലവിലില്ലായെന്ന് 
പരാമർശം (1) പ്രകാരം സമാപ്തീകരണ ഉദ്യോഗസ്ഥനായ 
ചേർപ്പ് ക്ഷീരവികസന ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ആയ തി നാൽ കുരിയച്ചിറ ക്ഷീര വ്യ വ സായ സഹ ക ര ണ 
സംഘം ക്ലിപ്തം ആർ. 93 ( ഡി ) - ന്റെ രജി സ് ട്രേ ഷൻ റദ്ദ് 
ചെയ്യാവുന്നതാണെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു . 


നമ്പർ സി - 1392 / 2017 . 

2017 ജൂൺ 5. 
വിഷയം: - ക്ഷീരവികസന വകുപ്പ് - തൃശ്ശൂർ ജില്ല , ചേർപ്പ് 

ബ്ലോക്കിലെ കു രി യ ച്ചിറ ക്ഷീര വ്യ വ സായ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ. 93 ( ഡി) 
സമാപ്തീകരണം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പരാമർശം: - 1. ചേർപ്പ് ക്ഷീര വികസന ഓഫീസറുടെ 

15- 4-2017- ലെ 1971/83 നമ്പർ റിപ്പോർട്ട്. 


മേൽ വിവ രിച്ച സാഹ ച ര്യ ത്തിൽ പരാ മർ ശ ത്തിന് 
വിധേയമായി കുരിയച്ചിറ ക്ഷീരവ്യവസായ സഹകരണസംഘം 
ക്ലിപ്തം നമ്പർ ആർ. 93 ( ഡി )- ന്റെ രജിസ്ട്രേഷൻ 1969- ലെ 
കേരള സഹകരണ സംഘം നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് 
ചെയ്തുകൊണ്ടും ടി സംഘത്തിന്റെ പേര്, സംഘങ്ങളുടെ 
പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും ഉത്തരവാകുന്നു . 


ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുടെ 8 - 6 - 1984 - ലെ 
സി 341/83 -84 പ്രകാരം ചേർപ്പ് ക്ഷീരവികസന ഓഫീസറെ 
കുരിയച്ചിറ ക്ഷീരവ്യവസായ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ആർ. 93 ( ഡി )- ലെ സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി 
നിയമിച്ചിരുന്നു . ഇപ്പോൾ മേൽ ക്ഷീരസംഘത്തിന്റെതായി 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


